Reg . No. ml. MMIO 
KL / TV (N )/ 12 /2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERN 


GOD 


- 


Muda 


ർക്കാർ 


NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


11th October 2011 
2011 Ácsomó 11 
19th Aswina 1933 
1933 Bocolmo 19 


1 40 


weijo 56 


നമ്പർ 


PART III 
Stores Purchase 


PRINTING DEPARTMENT 

TENDER NOTICE 

[No. 30 /2011 - 12 ] 
No. 25410/11/G2(i). 

1st October, 2011. 
Sealed competitive tenders superscribing “ Tender 
for Double fold Calendar Rimming for the Government of 
Kerala Calendar 2012” are invited so as to reach the 
undersigned on or before 17- 10 - 2011 2pm . Tender will be 
opened at 3pm on the same day in the presence of tenderers 
or their authorised representatives who may be present at 
that time. 


Tenders shall be submitted in the prescribed form which 
can be had from the office of the undersigned on cash 
payment of ^ 600 + VAT for original and · 300 + VAT for 
duplicate . Neither cheque, Demand Draft , Postage Stamps, 
Postal Orders etc towards the cost of tender forms will be 
accepted nor tender forms will be sentby V.P .P. However the 
tender forms will be supplied to the firmsby registered post 
subject to a cash payment of money order inclusive of postal 
charges of ` 32 .Money Order for the same will be received 
upto 13 - 10 -2011 only. The tender forms are not transferable . 
If the date of opening of tender formshappens to be a holiday , 
the same will be opened on the succeeding first working 
day. An agreement in Kerala Stamp Paper worth – 50 and 
Earnest Money Deposit (EMD ) there of @ 1 % of the total 


amount quoted should be executed and forward along with 
the tenders. The Earnest Money Deposit should be remitted 
by Demand Draft drawn in favour of the Director of Printing 
for the due fulfilment of the contract Stamp Paper will be 
supplied to the firm outside Kerala , if required on payment of 
- 82 by Money Order. The contractment will not be 
responsible for tapal delay if any . 

The work includes Rimming of Government Calendar of 
six sheets in each with metal rim of length 1612 " and thickness 
0 .11" and providing necessary hanging cords of length and 
hole for cord . The metal rim should be plain in colour and 
corrosion resistant for atleast a period of one year. 
Approximate number of Government Calendar rimming is 
about Three Lakhs which may vary according to necessity 
and requirement. The work should be completed with in 15 
days from the date of receipt of the work order. The work will 
have to be carried out in Government Presses in Ernakulam , 
Vazhoor, Kottayam or any other Government Presses in Kerala 
that the Department may decide . 

Sample piece of rims and cord should be forwarded along 


with the tender and the rate quoted should be for the rimming 
1000 Nos. The rate quoted should be inclusive of all taxes, 
duties and charges and should remain firm for acceptance till 
31 - 3- 2012 . The specimen and all details regarding the tin piece 
and cord to be used should be clearly specified in the Tender . 


വൻ കലണ്ടറുകളുടെയും റീമിംഗ് ജോലി പൂർത്തിയാക്കേണ്ടതാ 
ണ്. റീമിംഗ് ചെയ്യേണ്ട കലണ്ടറുകളുടെ മൊത്തം എണ്ണത്തിൽ 
സന്ദർഭത്തിന് അനുസരണമായി വ്യതിയാനം ഉണ്ടായെന്ന് 
വന്നേ ക്കാം . തിരു വ ന ത പ രം , എറ ണാ കു ളം , 
മണ്ണന്തല , വാഴൂർ എന്നീ ഗവ . പ്രസ്സുകളിലോ അച്ചടി വകുപ്പ് 
തീരുമാനിക്കുന്ന മറ്റേതെങ്കിലും സർക്കാർ പ്രസ്സുകളിലോ വച്ച് 
ആയിരിക്കണം പണി നടത്തേണ്ടത്. ഉപയോഗിക്കുന്ന ലോഹ 
ഷീറ്റിന്റെയും നാടയുടെയും മാതൃകയും വിശദ വിവരങ്ങളും മറ്റ് 


Calender willbe supplied for rimming pasted with gum / 
adhesive or wire stitched . Payment will be made after 
satisfactory completion of the work . 


Late tenders and tenders not accompanied by Earnest 

-- നിബന്ധനകളും ദർഘാസിനോടൊപ്പം നൽകിയിരിക്കേണ്ടതാ 
Money Deposit, preliminary agreement in Kerala Stamp Paper 

ണ്. ആയിരം കലണ്ടറുകൾ റീം ചെയ്യുന്നതിനുള്ള നിരക്ക്ആയി 
and samples will not be accepted on any account. All 

വേണം ദർഘാസ് നിരക്ക് കാണിക്കേണ്ടത്. പ്രസ്തുത നിരക്ക് 
Government Rules in force relating to the purchase of Tenders 

31- 3 - 2012 വരെ പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കേണ്ടതും എല്ലാ 
will be applicable in this case also . 

നികുതി, ഡ്യൂട്ടി, ഇതര കൂലി ചെലവുകൾ എല്ലാം അടങ്ങിയിരി 

ക്കുന്നതും ആയിരിക്കണം. റീം ചെയ്യേണ്ട കലണ്ടറുകൾ പശകൊണ്ട് 
2012 -ാം വർഷത്തെ സർക്കാർ കലണ്ടർ റീം ചെയ്യുന്നതിനുള്ള 

ഒട്ടിച്ചോ വയർ സ്റ്റിച്ചിംഗ്ചെയ്തോ നൽകുന്നതാണ്. 
മുദ്രവച്ച മത്സര സ്വഭാ വമുള്ള ദർഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസുകൾ 17 - 10 - 2011 വൈകുന്നേരം 2 മണിവരെ കലണ്ടറിന്റെ റിമ്മിംഗ് ജോലി തൃപ്തികരമായി പൂർത്തിയാ 
സ്വീകരിക്കുന്നതുംഅന്നേ ദിവസം 3 മണിക്ക്ദർഘാസ്നൽകു ക്കിയശേഷംമാത്രമേപണം അനുവദിച്ച് നൽകുകയുള്ളൂ. 
ന്നവരുടെയോ അവർ ചുമതലപ്പെടുത്തിയ പ്രതിനിധികളുടെയോ 

- വൈകി കിട്ടുന്നതും നിരതദ്രവ്യം, കേരളസർക്കാരിന്റെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ദർഘാസുകൾ അയയ്ക്കുന്ന 
കവറിന്മുകളിൽ 2012 - ലെ സർക്കാർ കലണ്ടർ റീം ചെയ്യുന്നതി 

മുദ്രപത്രത്തിലുള്ള സമ്മതപത്രം, മാതൃക എന്നിവയിലല്ലാതെ 
നുള്ളദർഘാസ്എന്ന്എഴുതിയിരിക്കണം. 

കിട്ടുന്നതും ആയ ദർഘാസുകൾ യാതൊരു കാരണവശാലും 

സ്വീകരിക്കുന്നതല്ല. 
ദർഘാസുകൾ നിർദ്ദിഷ്ട ഫാറത്തിൽ സാമ്പിൾ സഹിതം 

- ദർഘാസിനെ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ വ്യവസ്ഥ 
സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് ഫാറങ്ങളുടെ ഒറിജിനൽ 
- 600 + വാറ്റ് നിരക്കിലും ഡപ്ലിക്കേറ്റ് - 300 + വാറ്റ് 

- കളും നിയമങ്ങളും ഇതിന് ബാധകമായിരിക്കും. 
നിരക്കിലും തിരുവനന്തപുരം ഗവ . സെൻട്രൽ പ്രസ്സിൽ നിന്നും 
നേരിട്ട് വാങ്ങാവുന്നതാണ്. ദർഘാസ് ഫാറത്തിന്റെ വിലയായി 
ചെക്ക്, ഡിമാന്റ് ഡ്രാഫ്റ്റ്, പോസ്റ്റൽ ഓർഡർ, തപാൽ സ്റ്റാമ്പ് 

Office of the Director of Superintendent of Govt. Presses 
മുതലായവ സ്വീകരിക്കുകയോ ടി ഫാറങ്ങൾ വി . പി . പിയായി Printing, Govt. Central Press, in full Additional charge of 
അയച്ചു തരികയോചെയ്യുന്നതല്ല . എന്നാൽ ദർഘാസിന്റെ വില Thiruvananthapuram - 1. Director of Printing. 
പോസ്റ്റേജ്ചെലവിനുള്ള 32 സഹിതം മണി ഓർഡറായി അയച്ചു 
ത രു ന്ന പക്ഷം ദർഘാസ് പരസ്യം രജി സ് ട്രേഡ് 
തപാലിൽ അയച്ചുകൊടുക്കുന്നതാണ്. ദർഘാസ് ഫാറങ്ങളുടെ വില 
മണിയോർഡർമുഖേന 13 - 10 -2011 വരെ മാത്രമേ സ്വീകരിക്കുക 
യുള്ളൂ. ദർഘാസ് ഫാറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . 
ഏതെങ്കിലും കാരണവശാൽ ദർഘാസുകൾ തുറക്കാൻ നിശ്ചയി 
ച്ചിരിക്കുന്ന ദിവസം അവധിയാകുകയാണെങ്കിൽ അതിന് 
തൊട്ടടുത്ത പ്രവൃത്തിദിവസം ദർഘാസുകൾ തുറക്കുന്നതാണ്. 
അൻപതു രൂപ മുഖവിലയുള്ള കേരള സർക്കാർ മുദ്ര പത്രത്തിൽ 
തയ്യാറാക്കിയ സമ്മതപത്രവും മൊത്തംതുകയുടെഒരു ശതമാനം 
നിരതദ്രവ്യം ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
നിരതദ്രവ്യം അച്ചടി വകുപ്പ് ഡയറക്ടറുടെ പേരിൽ വാങ്ങിയ ബാങ്ക് 
ഡിമാന്റ് ഡ്രാഫ്റ്റായി വേണം നൽകേണ്ടത്. കേരളത്തിന് 
പുറത്തുള്ള സ്ഥാപനങ്ങൾക്ക് - 82 മണിയോർഡർ അയയ്ക്കുക 
യാണെങ്കിൽ മുദ്രപത്രം രജിസ്റ്റേർഡ്തപാലിൽ അയച്ചു തരുന്ന 
താണ്.ഏതെങ്കിലും രീതിയിൽ തപാലിൽഉണ്ടാകുന്ന കാലതാമ 
സത്തിന് ഈ വകുപ്പ്ഉത്തരവാദിയായിരിക്കുന്നതല്ല. 

- ആറ് ഷീറ്റുകൾ വീതമുള്ള കലണ്ടറിന്റെ മുകളിൽ മദ്ധ്യ 
ഭാഗത്ത് ദ്വാരമിട്ട് അതിലൂടെ കലണ്ടർ തൂക്കിയിടുന്നതിനായി 
4 ഇഞ്ച് നീളത്തിലുള്ള നാട അഥവാ ചരട് കോർത്ത്16 /2 ഇഞ്ച് 
നീളത്തിലും 0 .11 ഇഞ്ച് ഘന ത്തിലും ഉള്ള ലോഹ പാളി 
ഉപയോഗിച്ച് ഉദ്ദേശം മൂന്നു ലക്ഷം കലണ്ടർ റീം ചെയ്യുന്ന 
ജോലിയാണ്ഉൾപ്പെടുന്നത്. ലോഹപാളി ടിൻ സിറത്തിൽ ഉള്ളതും 
കുറഞ്ഞത് ഒരു വർഷംവരെ തുരുമ്പിക്കാൻ പാടില്ലാത്തതും ആയി 
രിക്കണം. പണിക്ക് അനുമതി ലഭിച്ച് 15 ദിവസത്തിനുള്ളിൽ മുഴു 


